Kerala Gazette No . 9 dated 27th February 2018. 
PART II 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
| [ ഹാജർ: ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 

(1) 


നമ്പർ എഫ് - 20239 / 2017. 


2017 ഡിസംബർ 5, 


വിഷയം :- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( fixation of fair value of land) 3 (7), ചട്ടം ( 4). 

(2) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ വെളിനല്ലൂർ വില്ലേജിൽ നെടു വേലി, പെരുംപുറം, 

ഷീബാമൻസിലിൽ ശ്രീമതി റീന സമർപ്പിച്ച അപേക്ഷ . 

( 3) കൊട്ടാരക്കര തഹശീൽദാരുടെ 17 - 8-2017 -ാം തീയതിയിലെ എഫ്1 -5484/ 17 നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ, താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SL. 
No. 


Block 
No. 


Re-survey 

No. 


-- Sub 
Division 

No . 


Local 
Body 


Taluk 


Village 


Fair Value 

per Are 


Classification 


1 


38 


| 20 


Kottarakkara 


Velinalloor 


- 15,000 


Velinalloor 

G . P 


Garden land 
without road 


access 


നമ്പർ എഫ് -6634 / 2017 . 


| 2017 ഡിസംബർ 6. 


വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ (fixation of fair value of land) 3 (7) ചട്ടം (4). 

(2) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കടയ്ക്കൽ വില്ലേജിൽ പുല്ലുപണ പി . ഒ.- യിൽ ഇയ്യക്കോട് 
-- പ്രണവത്തിൽ ശ്രീ . പി. എം . ഭാസി സമർപ്പിച്ച അപേക്ഷ . 
(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 8- 3- 2017 -ാം തീയതിയിലെ എഫ്1 - 4122 /17 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
SI. Block Re- survey Sub - Local 

Fair Value 
No . No. No . Division Body 

Taluk Village Classification 

per Are 


| No. 


- 1 


49 


335 


19 


Kottarakkara 


Kummil 


15 ,000 


Kummil 
| G . P 


Garden land 
with road 


access 


Gaz . No. 9 /2018 /DTP (Fair Value - Supplement). 


299 


നമ്പർ എഫ് - 6635 / 2017 . 

2017 ഡിസംബർ 6. 
വിഷയം :- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന . (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ (fixation of fair value of land) 3 (7), ചട്ടം (4). 
| (2) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കടയ്ക്കൽവില്ലേജിൽ പുല്ലുപണ പി . ഒ.- യിൽ ഇയ്യക്കോട് 

പുതുവിള വീട്ടിൽ ശ്രീമതി സുനിത സമർപ്പിച്ച അപേക്ഷ . 

(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 8-3- 2017 -ാം തീയതിയിലെ എഫ്1 -4121/ 17 നമ്പർ റിപ്പോർട്ട്. 
- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| SI. 
- No. 


Block 
No. 


Re- Survey 

No. 


Sub 
Division No. 


Local 
Body 


Taluk 


Village 


Fair Value 
per Are 


Classification 


- 1 


49 


335 


20 


Kummil 


Kottarakkara 


Kummil 


| 15, 000 


GP 


Garden land 
with road 

access 


നമ്പർ എഫ് - 22944/ 2017. 

2017 ഡിസംബർ 20 . 
വിഷയം :- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (fixation of fair value of land ) ചട്ടം 3 (7), ചട്ടം (4). 

(2 ) കൊല്ലം ജില്ല യിൽ കൊട്ടാ ര ക്കര താലൂക്കിൽ കട യ്ക്കൽ വില്ലേജിൽ ആറ്റു പു റത്ത് വീട്ടിൽ 

ശ്രീമതി ആബിദാബീഗം, ശ്രീ . അബ്ദുൾ അഹി എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 
- (3) കൊട്ടാരക്കര തഹശീൽദാരുടെ 19 - 10 -2017 , 18- 11- 2017 എന്നീ തീയതികളിലെ എഫ്1 - 17403/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാ ന ത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. 
No . 


survey 
No. 


Re - survey 

No. 


Sub - 
Division 


Local 
Body 


Taluk 


Village 


Fair Value 
per Are 


Classification 


No . 


- 


3 /1 


Kottarakkara 


Kadakkal 


2 ,60, 000 


Kadakkal 

GP 


- Residential 

plot with 
Vehicular access 


നമ്പർ എഫ് - 25595/ 2017. 

2017 ഡിസംബർ 22. 
വിഷയം : - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ലയിൽ കൊട്ടാ ര ത ര താലൂ ക്കിൽ കൊട്ടാ ര ക്കര വില്ലേ ജിൽ കെ യ് സി വി ല്ല യിൽ 

ശ്രീ . കെ . സി . ജോർജ്ജ്. 


(4) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 30- 10 - 2017 - ലെ എഫ് 1- 15680/ 17. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


300 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും താലൂക്ക് 
മേൽവിലാസവും 


വില്ലേജ്, സർ / 6-3- 2010 - ലെ - പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ. 
ഡിവിഷൻ വിലയും 

ഒന്നിന്) 
നമ്പർ 


കൊട്ടാരക്കര 


കൊട്ടാരക്കര 


247 / 6 


2,50,000 


ശ്രീ. കെ . സി . ജോർജ്ജ്, 
കെയിവില്ല , 
കൊട്ടാരക്കര 


Wet land 

- 1,75,000 


Residential 
plot with 
Corp ./Mun ./Pan . 
road access 


നമ്പർ എഫ് - 9946 /2017 (1). 


2017 ഡിസംബർ 23 . 


വിഷയം :- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28 എ (fixation of fair value of land) 3 (7), ചട്ടം ( 4). 

(2) കൊല്ലം ജില്ല യിൽ കൊട്ടാരക്കര താലൂക്കിൽ നെടു വ ത്തൂർ വില്ലേ ജിൽ സുധർമ്മ മന്ദിര ത്തിൽ 
- ശ്രീ . ശശിധരൻ സമർപ്പിച്ച അപേക്ഷ . 


(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 2 -5 - 2017 -ാം തീയതിയിലെ എഫ്1 -7039/ 17 -ാം നമ്പർറിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ, താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| SI. 
No . 


Block 
No. 


Re- survey 

No. 


Sub 
Division 


Local 
Body 


Taluk 


Village 


Fair Value 
per Are 


Classification 


No. 


- 1 


9 


571 


9/1 


Neduvathoor 

GP 


Kottarakkara 


Neduvathoor 


36,000 


Residential 

plot with 
Pathway access 


- 2 


9 


571 


9/2 


Kottarakkara 


Neduvathoor 


36,000 


Neduvathoor 

GP 


Residential - 

plot with 
Pathway access 


571 


25 /1 


Kottarakkara 


Neduvathoor 


38, 000 


Neduvathoor 

GP 


Residential 

plot with 
Corp ./Mun ./ 
Pan . road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


301 


PATHANAMTHITTA DISTRICT 


FORM ‘ A ’ 
(See Rule 4 ) 
NOTIFICATION 


No. A2-4177 /2017 /K .Dis. 


23rd December 2017 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 , the fair value of land in 
Pathanamthitta District is hereby fixed as shown in schedule thereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village 
and Survey Number 
with Sub Division No . 


Corporation / 
Municipality / Ward 
Panchayath 


Classification 

by use 


Fair Value 
of the land 
Fixed 0 


( 1 ) 


( 2 ) 


( 3 ) 


(5) 


(6 ) 


Pathanamthitta 


Ranni 


18,000 


Ayiroor, 
Block No. 1 , 
Re- survey No. 192/28 


Panchayat 
(Ayiroor ) 


Residential plot 
with Panchayath 

road access 


Revenue Divisional Office , 
Thiruvalla . 


(Sd.) 


Revenue Divisional Officer. 


ERNAKULAM DISTRICT 


FORM C 
[See Rule 5 (8 )] 
NOTIFICATION 


No. A2-70345 /2016 . 

27th January 2018 . 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under 
Section 28 ( A ) of the Kerala Stamp Act 1959 read with sub - rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value 
of Land ) Rules, 1955 , the fair value of the land in Ernakulam District is hereby fixed finally as shown in the 
Schedule hereto : 


SCHEDULE 
District - Ernakulam . 


Taluk — Aluva . 


Village — Angamali . 


Sy. No. 

with 
Sub . Div. 

No . 


Corporation / 
Municipality / 
Panchayath 


Ward & 
Number 


Classification 

by use 


Fair Value of the 

land already 
fixed as per Are 


Revised Fair 
Value of Land 
as per Are 


(1) 


(3) 


(6 ) 


(2) 
Municipality 


(5 ) 
11,55, 000 


15 


4 ,00 ,000 


Block - 12 
Re - survey 
No . 338 / 15 - 1, 
338/ 16 -1, 338 /16 -3 , 
338 /24 


Residential 
plot with 
Municipal 
road access 


Collectorate , 
Ernakulam . 


(Sd .) 
District Collector. 


302 


u 


MALAPPURAM DISTRICT 


FORM ‘ A ’ 


[See Rule 4 ] 


NOTIFICATION 


No. B - 1933 /2016 . 


22nd December 2017. 


WHEREAS, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules , 1995 ; 


Now , THEREFORE, it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number , in respect land situated in the survey /re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11) thereof: 


SCHEDULE 


District - Malappuram . 


Taluk — Perinthalmanna . 


Village - Pathaikkara . 


Desom — Kunnappally . 


SerialNo. 


SurveyNo. 


SubDivisionNo. 


#Re-surveyBlock 


Re-surveyNo. 


Re-survey SubDivisionNo. 


Panchayat/ Municipality/ Corporation 


Nameoflocalbody @Panchayat/ 

Municipality/ Corporation 


NameandNumber ofWard 


Classification byuse 


FairValue perArein 


(1) 


(2) 


(3) 


(4) 


(5) 


(6 ) 


(9 ) 


( 10 ) 


( 11 ) 


5709 182 


1 


.. 


. 


. 


Municipality 


Perinthal 
manna 


22 


20 ,000 


Residential 

Plot with 
Corporation / 
Municipality / 
Panchayath 
road access 


Revenue Divisional Office , 
Perinthalmanna. 


( Sd .) 
Revenue Divisional Officer. 


WAYANAD DISTRICT 


FORM C 


[See Rule 5(8 )] 


NOTIFICATION 


No. B5- 2017 / 18343/ 12 . 


22nd December 2017. 


WHEREAS , it is expedient to publish a notification showing Revised Value of Land as required under Section 8A 
of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Wayanad District is hereby fixed finally as shown in the Schedule hereto : 


Gaz. No. 9/ 2018/DTP (Fair Value-Supplement). 


303 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Panchayat/ Ward Classification 

by use 
Municipality 


Revised 
Classification 

of land 


Revised 

Fair 
Value of 
Land 


(1) 


(2) 


(3) 


(4) 


(5) 


(6 


(7) 


(8) 


Wayanad 


Vythiri 


Vythiri Kattadipathi 


Chundel Re sy. 
No. 357 /7 , Block 25 


Govt. 
Property 


Hill Tract 

without 
road access 


7,410 
per Are 


Office of the District Collector, 
Wayanad. 


( Sd .) 
District Collector. 


304 


